Kerala Gazette No . 3 dated 15th January 2008. 
PART III 


FOREST DEPARTMENT 


റിസർച്ച് സൗത്ത് ഡിവിഷൻ, തിരുവനന്തപുരം 

ലേലം/ ദർഘാസ് പരസ്യം 
നമ്പർ എസ്4- 264/ 2007 . 

2008 ജനുവരി 3 . 


തിരുവനന്തപുരം ഡെപ്യൂട്ടി ഫോറസ്ററ് കൺസർവേറ്റർ 
റിസർച്ച് സൗത്ത് ഡിവിഷന്റെ അധികാര പരിധിയിൽപ്പെടുന്ന 
കോടനാട് റിസർച്ച് റെയിഞ്ചിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും 
ഇപ്പോൾ ഉപയോഗിക്കാതെ സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ 
പറയുന്ന ഒരു മഹീന്ദ്ര ജീപ്പ് താഴെ കാണിച്ചി രി ക്കുന്ന 
തീയതിയിലും സമയത്തും പി . ടി . പി . നഗറിലുള്ള ഡെപ്യൂട്ടി 

ഫോറസ്റ്റ് കൺസർവേറ്റർ റിസർച്ച് സൗത്ത് ഡിവിഷന്റെ 
ഓഫീസിൽവച്ച് ഡെപ്യൂട്ടി ഫോറസ്റ്റ്കൺസർവേറ്ററോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പരസ്യമായി 
ലേലം/ ദർഘാസ് പ്രകാരം വില്പന നടത്തുന്നതാണ്. 

ഇനം മഹീന്ദ്ര ജീപ്പ് 
രജിസ്റ്റർ നമ്പർ കെ . എ . - 12 3173 
മോഡൽ 1996 
ചേസീസ് നമ്പർ സി . എൽ. -500 ഡി . ഐ .- 4 ജെ . യു . 

- ഡി . യു . - 57334 
എഞ്ചിൻ നമ്പർ ഡി . യു . -57334 
നിരതദ്രവ്യം 1,000 രൂപ. 
ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 150 + 12.5 % വാറ്റ്. 
ലേലത്തീയതിയും സമയവും - 29-1-2008, ഉച്ചയ്ക്ക് 3 മണി. 

ദർഘാസ് വാങ്ങാനുള്ള സമയ പരിധി - 29 - 1- 2008 രാവിലെ 
10. 30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ. 

ദർഘാസുകൾ സ്വീകരിക്കേണ്ട ദിവസം ഒരു പൊതു 
അവധിയായി വന്നാൽ അടുത്ത പ്രവൃത്തിദിവസം പ്രസ്തുത 
സമയത്ത്ദർഘാസുകൾ സ്വീകരിക്കുന്നതും ലേലം നടത്തുന്നതു 
മാണ്. 

-- ടി ജീപ്പ് ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത് കോടനാട് റിസർച്ച് 
റെയിഞ്ചാ ഫീസ് സ്ഥിതി ചെയ്യുന്ന അലാട്ടു ചിറ യിലുള്ള 
കാപിക്കാട്എന്ന സ്ഥലത്താണ്. 

-- കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരം ഡെപ്യൂട്ടി ഫോറസ്റ്റ് 
കൺസർവേറ്റർ റിസർച്ച് സൗത്ത് ഡിവിഷന്റെ പി. ടി. പി . 
നഗറിലുള്ളഓഫീസിൽ പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


3. ലേലത്തിലോ ദർഘാസിലോ പങ്കെടുക്കു ന്ന തിന് 
മുമ്പായി വാഹനം നേരിൽക്കണ്ട് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 
തിരുവനന്തപുരം ഡെപ്യൂട്ടികൺസർവേറ്റർ റിസർച്ച് 
സൗത്തിന്റെ അനുവാദത്തോടെ ഓഫീസ് സമയത്ത് 

വാഹനം പരിശോധിക്കാവുന്നതാണ്. 
4. ലേലം/ ദർഘാസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെഅധികാ 
ര ത്തിന് വിധേ യ മാ യിരിക്കും. ദർഘാസ്/ ലേലം 
സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള കർക്ക 
ശ മായ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമായിരിക്കും. 
5. ലേലം/ ദർഘാസ് നടത്തേണ്ട ദിവസം പൊതു അവധി 
ദിവസമായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം 
പ്രസ്തുത സമയത്തും സ്ഥലത്തും ലേലം/ദർഘാസ് 
നടത്തുന്നതാണ്. 
ദർഘാസ് ഫോറം മുകളിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം 
ലഭ്യമായിരിക്കും. പൂരിപ്പിച്ച ദർഘാസുകൾ ലേല 
ദിവസം ഉച്ചയ് ക്ക് 2 മണിക്ക് മു ൻ പാ യി 
കിട്ടത്തക്കവണ്ണം സീൽ ചെയ്ത കവറിൽ നേരിട്ടോ 
തപാൽ മാർഗ്ഗമോ ഡെപ്യൂട്ടി ഫോറസ്റ്റ്കൺസർവേറ്റർ 
റിസർച്ച്, സൗത്ത് ഡിവിഷൻ, പി . ടി . പി . നഗർ, 
വട്ടിയൂർക്കാവ് പി. ഒ ., തിരുവനന്തപുരം- 13 എന്ന മേൽ 
വിലാസത്തിൽ എത്തിക്കേണ്ടതാണ്. ദർഘാസിനോ 
ടൊപ്പം ഏതെങ്കിലും ദേശസാൽകൃതബാങ്കിൽ നിന്നും 
തിരുവനന്തപുരം റിസർച്ച് സൗത്ത് ഡെപ്യൂട്ടി ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ പേരിൽ വാങ്ങിയിട്ടുള്ള നിശ്ചിത 
തുകയ്ക്കുള്ളനിരതദ്രവ്യം അടച്ച ഡിമാന്റ് ഡ്രാഫ്റ്റ് 
അടക്കം ചെയ്തിരിക്കേണ്ട താ ണ്. ദർഘാസുകൾ 
നൽകിയിട്ടുള്ളവർ നിർദ്ദിഷ്ട സ്ഥലത്തും സമയത്തും 
ഹാജരാകേണ്ടതാണ്. നിശ്ചിത സമയം കഴിഞ്ഞ്ലഭി 
ക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീക 
രിക്കുന്നതല്ല. 
- ദർഘാസുകാരെമാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട്മുകളിൽ 
കാണിച്ചി രി ക്കുന്ന ദിവസത്തിൽ ഉച്ചയ്ക്ക് ശേഷം 
3 മണിക്ക് ലേലം തുടങ്ങുന്നതും ലേലം അവസാ 
നിച്ചാൽ ഉടനെ ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർ ഘാ സു കൾ തുറ ക്കു ന്നതും, ലേല ത്തിലോ 
ദർഘാസിലോ കൂടുതൽ തുക കാണിച്ചിരിക്കുന്ന 
ആൾക്ക് ലേലം താല്ക്കാലികമായി ഉറപ്പിക്കുന്നതും 
ടിയാൻ ഉടൻതന്നെ ലേലം/ ദർഘാസ്തുകയുടെ 50 % 
( നിരതദ്രവ്യം ഉൾപ്പെടെ) അപ്പോൾത്തന്നെ അടക്കേണ്ട 
താണ്. 
ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവു കിട്ടി 15 
ദിവസത്തിനകം ബാക്കി തുകയും നിയമാനുസൃതമായ നികുതി 
കളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. നിശ്ചിത ദിവസ 
ത്തിനകം ബാക്കി തുകയും നികുതികളും അടച്ച് വാഹനം നീക്കം 
ചെയ്തില്ലെങ്കിൽ, ലേലം/ദർഘാസുകാരൻ ആവശ്യപ്പെടുന്ന പക്ഷം 
തുകയും 18 % പലിശയും 20 രൂപ തറവാടകയും ഈടാക്കി മറ്റൊരു 
15 ദിവസംകൂടി അനുവദിക്കുന്നതായിരിക്കും. അതിനു ശേഷം 
അവധി അനുവദിക്കുന്നതല്ല . അപ്രകാരം സമയ പരിധിക്കുള്ളിൽ 
വാഹനം നീക്കം ചെയ്യാത്തപക്ഷം ടി വാഹനം ലേലം/ ദർഘാസു 
കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും ലേലം/ ദർഘാസ് 
അടിസ്ഥാനത്തിൽ വിൽക്കുന്നതായിരിക്കും. വനം വകുപ്പിൽ 
കാലാകാലങ്ങളിൽ നിലവിലുള്ള ലേലം/ ദർഘാസ് നിബന്ധനകൾ 
ഇതിനും ബാധകമായിരിക്കും. 

- ( ഒപ്പ്) 

ഡെപ്യൂട്ടി ഫോറസ്റ്റ്കൺസർവേറ്റർ , 
തിരുവനന്തപുരം. 

റിസർച്ച് സൗത്ത് ഡിവിഷൻ. 


- നിബന്ധനകൾ 


1. ദർഘാസ് സമർപ്പിക്കുന്നവരെ മാത്രമേ ലേലത്തിൽ 

പങ്കെടുക്കുവാൻ അനുവദിക്കുകയുള്ളൂ. 
2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ/ ലേലത്തിൽ 
പങ്കെ ടു ക്കുന്നവർ അവരെ തിരിച്ചറി യു ന്ന തിന് 
ബന്ധപ്പെട്ട വില്ലേജ്ആഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ്/ 
ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ 
കാർഡ് അല്ലെങ്കിൽ ഇൻഡ്യൻ പാസ്പോർട്ട്, 
ഏതെങ്കിലും ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ 

കോപ്പി സഹിതം അപേക്ഷിക്കേണ്ടതാണ്. ( ഹാജരാ 
ക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ അസൽ പരിശോധനയ്ക്ക് 

ലഭ്യമാക്കേണ്ടതാണ്.) 
Gaz . No. 3/ 2008 /DTP (Forest) 


മൂന്നാർ ഡിവിഷൻ 
ദർഘാസ് പരസ്യം 


നമ്പർ എം . 7 - 7797 / 2007 . 


2007 ഡിസംബർ 29. 


കേരള ഗവർണ്ണർക്കുവേണ്ടിമൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ താഴെ പട്ടികയിൽ വിവരിക്കുന്ന മരാമത്ത് ജോലികൾക്കായി 
കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും മൽസര സ്വഭാവമുള്ളദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയ്ക്ക് 7 ദിവസം മുമ്പുമുതൽ ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന ദിവസം ഉച്ചയ്ക്ക് 
1 മണിവരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപ്പന നികുതിയും രൊക്കം പണമായടച്ച് 
രേഖാമൂലം അപേക്ഷിച്ച് മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നും വാങ്ങാവുന്നതാണ്. ദർഘാസുകൾ അപ്പോൾ ഹാജരുള്ള 
ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. 


- ദർഘാസുകൾ മുദ്രവച്ചിട്ടുള്ള കവറുകളിൽ സമർപ്പിക്കേണ്ടതാണ്. കവറിനു പുറത്ത് പ്രവൃത്തിയുടെ പേര് വ്യക്തമായി 
രേഖപ്പെടുത്തേണ്ടതും ദർഘാസിനോടൊപ്പം നിരതദ്രവ്യം സമർപ്പിക്കേണ്ടതുമാണ്. മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറുടെ പേർക്ക് 
മൂന്നാറിൽ മാറാവുന്ന ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കുകളിലെ ഡി. ഡി. ആയോ, മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറുടെ 
പേരിൽ പണയപ്പെടുത്തിയിട്ടുള്ള ദേശസാൽകൃത ബാങ്കുകളിലെ ഫിക്സഡ്ഡിപ്പോസിറ്റ് രസീതുകളോ നിരതദ്രവ്യമായി സമർപ്പി 
ക്കേണ്ടതാണ്. ദർഘാസ് സ്വീകരിച്ചശേഷം കരാറുകാരൻ ഉടമ്പടി വയ്ക്കാതെ ഒഴിഞ്ഞു പോകുകയാണെങ്കിൽ അതുമൂലം സർക്കാരിനു 
ണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും ടി കരാറുകാരിൽ നിന്നും ഈടാക്കുവാൻ സമ്മതിച്ചുകൊണ്ടുള്ള ഒരു സമ്മതപത്രം 50 രൂപയുടെ 
മുദ്രപ്പത്രത്തിൽ എഴുതി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഇപ്രകാരമല്ലാത്ത എല്ലാ ദർഘാസുകളും നിരസിക്കുന്നതാണ്. 
ഓരോ ജോലികൾക്കും പ്രത്യേകം പ്രത്യേകംദർഘാസുകളും നിരതദ്രവ്യവും സമർപ്പിക്കേണ്ടതും ഒരാൾക്ക് നൽകുന്ന ദർഘാസുകൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതുമാണ്. ദർഘാസ് ഫാറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി നൽകുന്നതല്ല. 
ദർഘാസ് സമർപ്പിക്കുന്ന അവസാന ദിവസമോ ദർഘാസ്തുറക്കുന്ന ദിവസമോ, പൊതു ഒഴിവു ദിവസങ്ങളായി വന്നാൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തും വച്ച് ദർഘാസ് തുറക്കുന്നതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലും കേരള 
വനം വകുപ്പിലും ദർഘാസുകൾ സംബന്ധിച്ച് നിലവിലുള്ളഎല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. 
ഉടമ്പടി തീയതി മുതൽ 2 മാസത്തിനകം ജോലികൾ പൂർത്തിയാക്കേണ്ടതാണ്. 


പട്ടിക 


കമ 
നമ്പർ 


ജോലിയുടെ 
പേര് 


നിരതദ്രവ്യം 


അടങ്കൽ 
തുക 


കരാറുകാരന്റെ 

പദവി 


50, 000 


1,250 


ഡി ക്ലാസും 
അതിനുമുകളിലും 


മൂന്നാർ റെയിഞ്ചിൽ 
ഗുണ്ടുമല ഇഡലിമൊട്ട 
റോഡിൽ റബിൾ 
പായ്ക്കിംഗ് ജോലി 


2 , 00 , 000 


5 ,000 


മൂന്നാർ റെയിഞ്ചിൽ 
പെട്ടിമുടി റീച്ച് 3 
റോഡിന്റെ റബിൾ 
പായ്ക്കിംഗ് ജോലി 


14, 60 ,000 


36,500 


സി ക്ലാസും 
അതിനുമുകളിലും 


ദേവികുളത്ത്-മൂന്നാർ 
റെയിഞ്ചാഫീസറുടെ 

ടൈപ്പ് III ക്വാർട്ടേഴ് 
നിർമ്മാണം 


2 ,15,000 


5 ,400 


മൂന്നാർ റെയിഞ്ചിൽ 

സെവൻമല ഭാഗത്ത് 106 
ജണ്ട നിർമ്മാണം 


ഡി ക്ലാസും 
അതിനുമുകളിലും 


4,63, 000 


11, 600 


മൂന്നാർ റെയിഞ്ചിൽ 
നയമക്കാട് ഭാഗത്ത്185 
ജണ്ട നിർമ്മാണം 


ദർഘാസ് ഫാറത്തിന്റെ വില ക്രമനമ്പർ 3- ന് രൂപ 700 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാറ്റ്, 
ദർഘാസ് ഫാറം ലഭിക്കുന്ന അവസാന തീയതിയും സമയവും 30 -1- 2008 ഉച്ചയ്ക്ക് 1 മണി വരെ. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 30 - 1-2008 ഉച്ചകഴിഞ്ഞ് 3 മണി. 
ദർഘാസ്തുറക്കുന്ന തീയതിയും സമയവും - 30 - 1- 2008 ഉച്ചകഴിഞ്ഞ്3. 30 മണി. 


30-1- 2008 -ാം തീയതിയിൽ മതിയായ പ്രതികരണം ഉണ്ടാകാതെ വരികയോ മറ്റു കാരണങ്ങളാൽ ടെണ്ടർ നടക്കാതെ വരികയോ 
62192M1040 6 -2 - 2008 -50 m000108 Boco mnenjo M20090920 osôMSOMoololo9o. 30 - 1- 2008 -6ei osmoloei 
MIMIMUMACO 6 -2 -2008 00ololeno mowApolo10920 . 


ഉദ്ദേശം അടങ്കൽതുകയിൽ മാറ്റം ഉണ്ടാകാവുന്നതും അടങ്കൽ തുക ദർഘാസ് ഫാറത്തിനോടൊപ്പം നൽകുന്നതുമാണ്. യാതൊരു 
കാരണവും രേഖപ്പെടുത്താതെ ടി ദർഘാസ് റദ്ദ് ചെയ്യുവാനോ മാറ്റി വയ്ക്കുവാനോ ഉള്ള അധികാരം മൂന്നാർ ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസറിൽ നിക്ഷിപ്തമാണ്. 


(69 ) 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ. 


ദേവികുളം. 


THRISSUR DIVISION 

TENDER NOTICE 


No. TA4 - 1166 / 2004. 


1st January 2008 . 


Sealed tenders are invited from eligible “ A ” Class Contractors registered in the Forest Department in pursuance of 
G . O . (MS) 226 /81/Forest dated 16 - 12 - 1981 for felling 27 trees standing in the coupe and working down timber, billets and 
firewood and for transporting the remaining 1950 logs and firewood ( lying in the coupe ) from 1934 - 35 Vazhani Teak 
Plantation and stack them at Government depots mentioned in the schedule below at the risk and loss of the contractor 
Sri P. T. Ali Akbar, Athanikkal House, Mambad P. O ., Malappuram District who failed to complete the work within the period . 


Name of Plantation with PAC — 1934 - 35 Vazhani Teak Plantation in Machad Range — Rs. 2 ,80 ,000 . 


E . M . D . — Rs. 7 ,000 . 


Value of tender forms including VAT - Rs . 450 . 


SCHEDULE 


Name of 
Plantation & 

Extent 


No. of 
trees 


Timber 
(m3) 


Firewood / 
Billets (MT) 


Basic rate & 
Name of Depot 
(Timber per mº) 


Basic rate & 
Name of Depot Billet 
and Firewood (per MT) 


341.071 


1934 - 35 Vazhani 
Teak Plantation in 
Machad range , 
5 Hectares 


Teak 
Chalakkudy & 
Chettikkulam Rs. 655 
Mudickal — Rs. 837 


Teak 
Chalakkudy & 
Chettikkulam Rs. 616 


RW . 


R / W . 
Mudickal — Rs. 915 


Mudickal — Rs. 1191 


Note: — The contractors who have registered under “ A ” Category should produce Solvency Certificate issued by the 
Revenue Department or a Bank Guarantee by a bank approved by Government (Scheduled Bank ) under the Bank 
Guarantee scheme as follows: 
1. “ A ” Category Rs. 75,000 (Rupees Seventy Five Thousand only )+ 10 % of the amount by which the contract value 

exceed Rs. 3 lakhs the Solvency Certificate or Bank Guarantee already produced by the tenderer at the time of 
registration of his name in “ A ” Class Contractor will be taken into account. 


2 


Tender forms can be had from the Divisional Forest Officer, Thrissur on payment of the cost and VAT shown in 
the schedule hereto on any working day during office hours upto 1 p.m . on 6 -2 -2008 . The tender forms shall be 
used only by the person in whose name it is issued and for the works specified in the schedule given below . 
Value of tender forms will not be refunded . 


3 . 


The tenderers shall fill the tender forms purchased from this office and submit the same together with all the 
papers intact. Tender should be addressed in a sealed cover with name of work clearly written thereon , to the 
Divisional Forest Officer, Thrissur so as to reach him in his Office at Thrissur- 3 before 2 p.m . on 6 -2 - 2008 . 
Tenders will be opened at 3.30 p .m . on 6 -2 -2008 . 


4 . Tenderers should quote uniform percentage of the departmental basic rate at which they can take up the work 

specified in the schedule both in figures and words . Fraction of one per cent should not be quoted . 


5 . All the correction in the tender forms should be initialed by the tenderer himslef. 
6 . The EMD of the unsuccessful tenderers will be refunded to them soon after opening of tender. 
7 . Sealed tenders will be opened by the Divisional Forest Officer at 3. 30 p.m . on the same day in the presence of 

such tenderers who elect to be present on the occasion . 
8 . If the last date fixed for the receipt of tenders happens to be a holiday, the tenders will be received and opened 

on the next working day at the same time and place on the conditions specified above. 
9 . Tenders received after the specified date and time, without the requisite enclosures or tender not written up in 

proper order on form , will be rejected . 
10. Each tender should be accompanied by a deposit receipt obtained from an approved Bank in favour of the 

Divisional Forest Officer, Thrissur as Earnest Money Deposit for the work . 


11. 


Further details can be had from the Divisional Forest Officer, Civil Station , Ayyanthole , Thrissur, or from the 
Range Officer, Machad on any working days during office hours. Detailed tender conditions are available in the 
Divisional Forest Office , Thrissur - 3 and the tenderers will peruse and satisfy the conditions before submitting 
tenders. 


Period of Contract — 2 (Two ) months from the date of Agreement. 

If there is no sufficient response on tender on above said date, tender will be held on 13 -2 -2008 and 15 -2 -2008 at the 
same time and place . Conditions applicable for tender on 6 - 2 -2008 shall be applicable for tender on 13 - 2- 2008 and 15 -2 - 2008 . 


- തൃശ്ശൂർ ഡിവിഷനിലെ മച്ചാട് റെയിഞ്ചിൽ മുൻ കരാറുകാരനായ ശ്രീ . പി . ടി . അലി അക്ബർ, അത്താണിക്കൽ വീട്, 
മാമ്പാട്, പി . ഒ., മലപ്പുറം എന്നയാളുടെ നഷ്ടോത്തരവാദിത്വത്തിൽ ടിയാൻ ചെയ്തുതീർക്കുവാൻ ബാക്കിയായ 1934- 35 വാഴാനി 
തേക്ക് തോട്ടത്തിൽ മുറിച്ചൊരുക്കി കിടക്കുന്ന 1950 തടികൾ, വിറക്, ബില്ലറ്റ് എന്നിവയുടെ മാർക്ക് ചെയ്ത 27 മരങ്ങളിൽനിന്നും 
വെട്ടി ലഭിക്കുന്ന തടിയും ബില്ലറ്റും വിറകും സർക്കാർ ഡിപ്പോകളിൽ എത്തിച്ച് അട്ടിയിടുന്നതിന് 16 - 12 - 1981 - ലെ ജി. ഒ. ( എം. എസ്.) 
226 / 81 വനം സർക്കാർ ഉത്തരവിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി വനം വകുപ്പിൽ " എ ക്ലാസ് കരാറുകാരായി രജിസ്റ്റർ 
ചെയ്തിട്ടുള്ളവരിൽനിന്നും സീൽവെച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കിക്കൊടുക്കുന്നതല്ല . 
കുറിപ്പ്: - സ്വീകാര്യമായ ടെണ്ടറുകൾ സമർപ്പിക്കുന്ന വ്യക്തി ബന്ധപ്പെട്ട റവന്യൂ അധികാരികളിൽനിന്നും ആവശ്യമായ സോൾവൻസി 

യോ , ബാങ്ക് ഗാരണ്ടിയോ ഹാജരാക്കേണ്ടതാണ്. ടെണ്ടർ അംഗീകരിച്ച അറിയിപ്പ് കിട്ടിയ തീയതി മുതൽ 15 ദിവസ 
ത്തിനകം ആവശ്യമായ സെക്യൂരിറ്റി കെട്ടിവെച്ച് 50 രൂപയുടെമുദ്രപത്രത്തിൽ നിശ്ചിത കരാർ ഒപ്പുവയ്ക്കേണ്ടതാണ്. 

പട്ടിക 


തോട്ടത്തിന്റെ പേരും 
വിസ്തീർണ്ണവും 


മരങ്ങളുടെ 
- എണ്ണം 


തടി 
( ക്യു . മീ.) 


അടിസ്ഥാന നിരക്കും 
ബില്ലറ്റ്/ വിറക് 

ഡിപ്പോയുടെ പേരും 
മെട്രിക്ടൺ 

- തടി ( ക്യു . മീ .) 


അടിസ്ഥാന നിരക്കും 
ഡിപ്പോയുടെ പേരും 
( ബില്ലറ്റ്/ വിറക് 

മെ . ടൺ) 


-- 27 


341.071 


341. 071 


19 


19 


തേക്ക് 


- തേക്ക് 


1934 - 35 
വാഴാനി തേക്കുതോട്ടം, 

5 ഹെക്ടർ 


ചാലക്കുടി, 
ചെട്ടിക്കു ളം - - രൂ പ് 
655 


ചാലക്കുടി, 
ചെട്ടിക്കുളം രൂപ 616 


ഈട്ടി 


മുടിക്കൽ - രൂപ 837 
ഈട്ടി 
മുടിക്കൽ - രൂപ 1191 


മുടിക്കൽ - രൂപ 915 


തോട്ടത്തിന്റെ പേരും അടങ്കൽ തുകയും 1934- 35 വാഴാനി തേക്കു തോട്ടം - രൂപ 2, 80,000. 


നിരതദ്രവ്യം - രൂപ 7,000. 
ടെണ്ടർ ഫോറത്തിന്റെ വില വാറ്റ് സഹിതം രൂപ 450. 
കരാർ കാലാവധി കരാർ വയ്ക്കുന്ന തീയതി മുതൽ 2 മാസം വരെ. 


ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും --6 - 2 -2008 പകൽ 1 മണി. 


ടെണ്ടർ ഫോറം കിട്ടിയിരിക്കേണ്ട അവസാന തീയതിയും സമയവും 6 - 2 - 2008 പകൽ 2 മണി. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 6 - 2 - 2008, പകൽ 3.30 മണി. 


ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലും മച്ചാട് റെയിഞ്ചാഫീസിലോ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ 
അന്വേഷിക്കേണ്ടതാണ്. വിശദമായ ടെണ്ടർ വ്യവസ്ഥയുടെ പകർപ്പ് ഈ ഓഫീസിലും മച്ചാട് റെയിഞ്ചാഫീസിലും ലഭ്യമാണ്. 
ആയത് വായിച്ചുനോക്കി ബോദ്ധ്യപ്പെട്ടശേഷം ടെണ്ടർ സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത ദിവസം വേണ്ടത്ര ടെണ്ടറുകൾ ലഭിക്കാത്ത 
പക്ഷം 13 - 2 - 2008, 15 - 2 - 2008 എന്നീ തീയതികളിൽ ഇതേ സ്ഥലത്തും സമയത്തും വേറെ ടെണ്ടർ സ്വീകരിക്കുന്നതായിരിക്കും. 
6- 2 - 2008 - ലെ നിബന്ധനകൾ 13 - 2 - 2008, 15 - 2- 2008 എന്നീ തീയതികളിലെ ടെണ്ടറിനും ബാധകമായിരിക്കും. 


( Sd.) 
Divisional Forest Officer, 
(For and on behalf of the 

Governor of Kerala ). 


Thrissur. 


സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, തൃശ്ശൂർ 


ദർഘാസ് പരസ്യം 


നമ്പർ എസ്. എഫ്3 - 3010 / 2007. 


2007 ഡിസംബർ 27 . 


- തൃശ്ശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ കുതിരാൻ വനവിജ്ഞാന കേന്ദ്രത്തിനുചുറ്റും കമ്പിവേലി കെട്ടുന്ന ജോലി 
ചെയ്യുന്നതിന് പി . ഡബ്ലു . ഡി . യിലെ നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസുകൾ 29 - 1- 2008 പകൽ 1 മണിവരെതൃശ്ശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന 
താണ്. അന്നേദിവസം പകൽ 2മണിവരെ ദർഘാസുകൾതൃശ്ശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻഓഫീസിൽ സ്വീകരിക്കുന്നതും 
2.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തൃശ്ശൂർ സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്ററോ അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോദർഘാസുകൾതുറന്നു പരിശോധിക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽഅന്നേദിവസം 
പൊതു അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം അതേ സമയങ്ങളിൽ ദർഘാസുകൾ നൽകുന്നതും 
സ്വീകരിക്കുന്നതും തുറന്നു പരിശോധിക്കുകയും ചെയ്യുന്നതാണ്. 


ദർഘാസ്നമ്പരും ജോലിയുടെ പേരും - 2 / 2007- 08 - കുതിരാൻ വനവിജ്ഞാന കേന്ദ്രത്തിനു ചുറ്റും കമ്പിവേലി നിർമ്മാണം. 
അടങ്കൽതുക രൂപ 3,90,000. 
നിരതദ്രവ്യം രൂപ 9,750 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വാറ്റ്. 
ജോലികൾ പൂർത്തീകരിക്കേണ്ട കാലാവധി 31 - 3- 2008. 


ദർഘാസുകൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസുകളോടൊപ്പം 50 രൂപ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി അടക്കം 
ചെയ്യേണ്ടതും ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാണ്. നിരതദ്രവ്യം തൃശ്ശൂർ സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് 
കൺസർവേറ്ററുടെ പേരിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും ലഭിക്കുന്നതൃശ്ശൂരിൽ മാറാവുന്ന ഡിമാന്റ് ഡാറ്റായി ഹാജരാക്കേണ്ടതാണ്. 
അടങ്കൽ തുകയുടെ 25 % ( ഇരുപത്തിയഞ്ചു ശതമാനമോ) അതിൽ കുറച്ചോ ടെണ്ടർ നൽകുന്ന കരാറുകാരൻ തത്തുല്യതുകയ്ക്കുള്ള 
പെർഫോമൻസ് ഗ്യാരണ്ടി സമർപ്പിക്കേണ്ടതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ളഎല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 


തൃശ്ശൂർ. 


(ഒപ്പ്) 
അസിസ്റ്റന്റ്കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


Gaz . No. 3 /2008 /DTP (Forest ) 


പീച്ചി വൈൽഡ് ലൈഫ് ഡിവിഷൻ 

ദർഘാസ് പരസ്യം 


നമ്പർ പി. ഡബ്ല .4 -1715/ 2007. 

2007 ഡിസംബർ 24. 
പീച്ചി വൈൽഡ് ലൈഫ് ഡിവിഷനിൽ ചിമ്മിനി വന്യജീവി 
സങ്കേതത്തിൽ താഴെ പട്ടികയിൽ കൊടുത്തിട്ടുള്ള പ്രവൃത്തികൾ 
ചെയ്യുന്നതിനായി 29- 1- 2008 - ന് പകൽമൂന്ന്മണിക്കു മുൻപായി 
ഈ ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം നിശ്ചിത യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ഓരോ പ്രവൃത്തിക്കും 
പ്രത്യേകം പ്രത്യേകംദർഘാസുകൾ നൽകണം. 

ദർഘാസ് ഫോറങ്ങൾഅന്നേദിവസം പകൽ 3 മണിവരെ 
സ്വീക രി ക്കു ന്നതും അന്നേ ദി വസം 3 .30 - ന് അ പ്പോൾ 
ഹാജ രു ള്ള കരാ റു കാ രുടെ സാന്നി ദ്ധ്യ ത്തിൽ പീച്ചി 
വൈൽഡ് ലൈഫ് വാർഡനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമാണ്. അംഗീകൃത 
കരാറുകാർക്ക് അവരുടെ രജിസ്ട്രേഷൻ കാർഡ് കാണിച്ചാൽ 
മാത്രമേ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുകയുള്ളൂ. ദർഘാസ് 
ഫോറത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും തിരിച്ചു 
നൽകുന്നതല്ല . ദർഘാസിനോടൊപ്പം പ്രവൃത്തിക്ക് നിശ്ചയിച്ചിട്ടുള്ള 
നിരതദ്രവ്യം ഒടുക്കിയിട്ടുള്ള രേഖകളും അടക്കംചെയ്യേണ്ടതാണ്. 
നിശ്ചിത സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 
സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള അധികാരം പീച്ചി 
വൈൽഡ് ലൈഫ് വാർഡനിൽ നിക്ഷിപ്തമായിരിക്കും. ദർഘാസ് 
ഫോറങ്ങൾ 29 - 1 - 2008 ഉച്ചയ്ക്ക് ഒരു മണി വരെ പീച്ചി 
വൈൽഡ് ലൈഫ് ഡിവിഷനിൽ നിന്നും ലഭിക്കുന്നതാണ്. 


പ്രവൃത്തിതീർക്കേണ്ട കാലാവധി 31- 3- 2008. 
കരാറുകാരന്റെ യോഗ്യത " ഡി യും ഉപരിയും. 

ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്ത ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല. ദർഘാസ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി വയ്ക്കുന്ന 
തിനു മുൻപായി അടങ്കൽ തുകയുടെ 5 % (അഞ്ചു ശതമാനം) 
ഫിക്സഡ് ഡെപ്പോസിറ്റായി ഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിലോ സർക്കാർ ട്രഷറിയിലോ നിക്ഷേപിച്ച് പീച്ചി വൈൽഡ് 
ലൈഫ് വാർഡന്റെ പേരിൽ പ്ലഡ്ജ്ചെയ്യേണ്ടതാണ്. 

നിരതദ്രവ്യം ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിൽ 
നിന്നും പീച്ചി വൈൽഡ് ലൈഫ് വാർഡന്റെ വിലാസത്തിൽ 
മാറത്തക്കവണ്ണം ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

-- കേരള വനം വകുപ്പിലേയും പൊതുമരാമത്തു വകുപ്പിലേയും 
ദർഘാസുകളെ സംബന്ധിച്ചുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പീച്ചി വൈൽഡ് ലൈഫ് 
വാർഡന്റെ ഓഫീസിലോ,ചിമ്മിനി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് 
വാർഡന്റെഓഫീസിലോ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


( ഒപ്പ്) 
വൈൽഡ് ലൈഫ് വാർഡൻ, 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


പീച്ചി. 


ഏതെങ്കിലും കാരണവശാൽ മേൽപ്പറഞ്ഞ ദിവസം പൊതു 
അവധിയായി പ്രഖ്യാപിക്കുകയോ ടെൻഡർ നടക്കാതെ വരികയോ 
ചെയ്താൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം അതേ സമയത്ത് 
ടെൻഡറുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 

പട്ടിക 


മണ്ണാർക്കാട് ഡിവിഷൻ 

പുനർ ദർഘാസ് പരസ്യം 
നമ്പർ ഡി . 8462 / 2007. 

2008 ജനുവരി 8. 
- മണ്ണാർക്കാട് ഡിവിഷനിലെ വിവിധ മരാമത്ത് പ്രവൃത്തികൾക്ക് 
7- 12 - 2007 -ാം തീയതിയിലെ ഇതേ നമ്പർ പ്രകാരം ദർഘാസ്പരസ്യം 
നൽകിയിരുന്നു . ആയത് പ്രകാരം 8 -1-2008 -ാം തീയതിയായിരുന്നു 
ടെണ്ടർ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയായി 
നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പ്രസ്തുത പരസ്യം ചെയ്ത 
പ്രവൃത്തികളിൽ താഴെ പട്ടികയിൽ വിവരിക്കുന്ന പ്രവൃത്തികൾക്ക് 
ടെണ്ടർ സമർപ്പിക്കേണ്ട അവസാന സമയം കഴിഞ്ഞിട്ടും കരാറു 
കാ രിൽ നിന്നും ദർഘാസുകൾ ഒന്നുംതന്നെ ലഭിക്കു ക 
യുണ്ടായില്ല . ആയതിനാൽ പ്രസ്തുത പ്രവൃത്തികൾ 30 -1-2008 -ാം 
തീയതി വീണ്ടും ടെണ്ടർ ചെയ്യുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നു . 
പ്രസ്തുതദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് ഫോറങ്ങൾ 
വിതരണം ചെയ്യുന്നതും ഉച്ചയ്ക്ക് 3 മണിവരെ ദർഘാസുകൾ 
തിരികെ സ്വീക രിക്കു ന്ന തുമാ ണ് . അന്നേദിവസം തന്നെ 
3 .30 പി . എം . - ന് ദർഘാ സു കൾ സന്നി ഹി ത രാ യിട്ടുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. 
7 - 12 - 2007 -ാം തീയതിയിലെ ഇതേ നമ്പർ ദർഘാസ് പരസ്യത്തിൽ 
പറയുന്ന എല്ലാ വ്യവസ്ഥകളും ഈ ടെണ്ടറിനും ബാധക 
മായിരിക്കും. 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽതുകയും 


നിരത ദ്രവ്യം 
- (രൂപ ) 


ചിമ്മിനി വന്യജീവി സങ്കേതം, ചിമ്മിനി - 
ഇൻറർപ്രട്ടേഷൻ സെന്ററിന്റെ നിർമ്മാണം 
രൂപ 10 ലക്ഷം 


25, 000 


5 ,000 


ടി ഗാർഡുമാരുടെ ഡപ്ലക്സസ് ക്വാർട്ടേ 
ഴ്സിന്റെ സ്പെഷ്യൽ റിപ്പയറിംഗ് ജോലി 
രൂപ 2 ലക്ഷം 
പീച്ചി വന്യ ജീവിസങ്കേതം, പീച്ചി 
ഹെഡ്ക്വാർട്ടേഴ്സ് പീച്ചി വിലങ്ങന്നൂരിൽ 
ഒരു ഓഫീസ് കെട്ടിടം - - രൂപ 5 ലക്ഷം 


പട്ടിക 


12 ,500 


കമ 
നമ്പർ 


- പ്രവൃത്തിയുടെ പേരും 
അടങ്കൽതുകയും 


നിരതദ്രവ്യം 
- രൂപ 


മംഗളവനം പക്ഷിസങ്കേതം, എറണാകുളം 
പ്രവേശന കവാടം പുതുക്കി പണി, 
ചുറ്റുമതിൽ, നടപ്പാത എന്നിവ നിർമ്മിക്കൽ - 
രൂപ 2 .50 ലക്ഷം 


( 1) 


( 2 ) 


(3) 


- 6,250 


ദർഘാസ് ഫോറത്തിന്റെ വില - ക്രമ നമ്പർ 1 - ന് രൂപ 
750 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാറ്റ്. 


1 അഗളി റെയിഞ്ചിലെ ഷോളയൂർ ഫോറസ്റ്റ് 

സ്റ്റേഷൻ പരിധിയിലെ തൂവ മരപ്പാലം 
ഭാഗത്ത് ഒരു ടൈപ്പ്- 1 ക്വാർട്ടേഴ്സ് 

നിർമ്മാണം രൂപ 4,00,000 


10 ,000 


SCHEDULE 


SL . 
No. 


Name of Work 

with PAC 


E . M. D . 

Rs. 


- 


2 മണ്ണാർക്കാട് ഡിവിഷൻ ഓഫീസ് 

കോമ്പൗണ്ടിൽ ഒരു ബാച്ചിലർ കാർട്ടേസ് 
നിർമ്മാണം - രൂപ 2,50,000 

6 ,250 
അട്ടപ്പാടി റെയിഞ്ചിലെ പുതൂർ ഫോറസ്റ്റ് 
സ്റ്റേഷൻ പരിധിയിലെ കീകാരകുത്ത് 
ഭാഗത്ത് ഒരു ആന്റി പോച്ചിങ്ങ് ക്യാമ്പ് 
ഷെഡ് നിർമ്മാണം -രൂപ 2,25,000 

5 ,700 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 
ജോലി പൂർത്തിയാക്കേണ്ട കാലാവധി 31- 3 - 2008 . 


മണ്ണാർക്കാട്. 


- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റാഫീസ്. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


മന 


SILENT VALLEY DIVISION , MANNARKAD 

TENDER NOTICE 


No. SV 1- 2133/2007 . 

22nd December 2007. 
Separate sealed competitive tenders are invited for 
and on behalf of the Governor of Kerala for the 
following works indicated in the schedule given below 
from Registered PWD Contractors/ Authorised firms so as 
to reach the Office of the Wildlife Warden , Silent Valley 
National Park before 3 p . m . on 25 - 1 - 2008 . The tenders 
received will be opened by the Wildlife Warden or any 
other officer authorized by him at 3 .30 p . m . in the 
presence of tenderer present at that time on the same day 
in the Office of the Wildlife Warden , Silent Valley National 
Park , Mannarkad . Tender form can be purchased from 
the office of the Wildlife Warden , Mannarkkad on any of 
the working days till 1 p . m . on 25 - 1 - 2008. The 
registered contractors will be supplied with the tender 
forms only on the production of their registration cards. 
The price of the tender form is non - refundable under any 
circumstances . Tenders received after the due time and 
date and not accompanied by proper Earnest Money 
Deposit will not normally be entertained . The tenders not 
containing the prescribed preliminary agreement in Kerala 
Government Stamp Paper worth Rs. 50 will be rejected . If 
the tender date happens to be a public holiday, tender 
will be received and opened on the next working day at 
the same time and venue . 

| If the tender is not conducted on 25- 1- 2008 the same 
will be conducted on 30 - 1 - 2008 as per same condition 
mentioned above . 

All the rules in force in Kerala Public Works 
Department regarding the tender notification will be 
applicable to this tender also . The Wildlife Warden 
reserves the full right not to accept the tenders without 
assigning any reason . 


Construction of Iron fabricated Camp 
shed at Kalkundu in Poochipara section 
in Silent Valley National Park 
Rs. 3, 00,000 

7 .500 
2 Do . Cheechippara of Buffer zone in 

Walakkad section in Silent Valley 
National Park - Rs. 3 ,00 ,000 

7, 500 
Do. Koomban of Buffer zone in 
Poochippara section in Silent Valley 
National Park - Rs . 3, 00, 000 

7,500 
4 Construction of an Elephant Proof 

Trench around campshed at 
Payyanadam of Neelikkal section in 
Silent Valley National Park 
Rs. 2,00,000 

5,000 
5 Construction of Iron fabricated camp 

shed at Thazhe Thudukki of Bhavani 
Range -- Rs. 4,00,000 

10,000 
Cost of tender form - Rs. 400 + VAT. 
Completion time — 1 month . 

Completion time will be applicable from the date of 
agreement. 

For further details the Wildlife Warden , Silent Valley 
National Park , may be contacted on any working day. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി വൈൽഡ് ലൈഫ് വാർഡൻ, 

സൈലന്റ് വാലി നാഷണൽ പാർക്ക്, മണ്ണാർക്കാട് താഴെ 
പറയുന്ന ജോലികൾക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിൽ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത കരാറുകാർ അംഗീകൃത 
സ്ഥാപ ന ങ്ങൾ എന്നി വ രിൽനിന്നും മൽസ ര സ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . മുദ്രവച്ച ദർഘാസുകൾ 
25 - 1 - 2008, 3 മണിവരെ സ്വീകരിക്കുന്നതും ദർഘാസുകൾ 
അന്നേദിവസം തന്നെ 3 .30 മണിക്ക് വൈൽഡ് ലൈഫ് 
വാർഡനോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗ 
സ്ഥനോസ്ഥലത്ത് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. ദർഘാസ് ഫോറങ്ങൾ 25 - 1- 2008 -ാം 
തീയതി പകൽ 1 മണിവരെ വൈൽഡ് ലൈഫ് വാർഡന്റെ 
ഓഫീസിൽനിന്നും ഓഫീസ് പ്രവർത്തി ദിവ സ ങ്ങ ളിൽ 
ലഭി ക്കു ന്ന താ ണ് . അംഗീകൃത കരാറു കാർ/ അംഗീകൃത 
സ്ഥാപനങ്ങൾ അവരുടെ രജിസ്ട്രേഷൻ കാർഡ് കാണിച്ചാൽ 
മാത്രമേ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുകയുള്ളൂ. ദർഘാസ് 
ഫോറത്തിന്റെ വില യാതൊരു കാര ണ വ ശാലും മടക്കി 
കൊടുക്കുന്നതല്ല . ദർഘാസ് ഫോറങ്ങൾ കൈമാറുവാനും 
പാടു ള്ള ത ല്ല . നിശ്ചിത സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ 
സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഒരു പൊതു അവധി 
ആയാൽ അടുത്ത പ്രവൃത്തി ദിവസം അതേ സമയംവരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം തന്നെ തുറക്കുന്നതുമാണ്. 
ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് 25- 1- 2008 - ന് നടക്കാ 
തിരുന്നാൽ ടി ദർഘാസുകൾ 30- 1-2008 - ന് നിശ്ചിത സ്ഥലത്തും 
സമയത്തും നടത്തുന്നതാണ്. 


8 


പട്ടിക 


(1 ) 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


5 , 12 ) 


7 ,500 


7 , 500 


സൈലന്റ്വാലി നാഷണൽ പാർക്കിലെ 
പൂച്ചിപ്പാറ സെക്ഷനിൽ കൽക്കുണ്ട്ബഫർ 
ഭാഗത്ത് ഇരുമ്പ് നിർമ്മിത ക്യാമ്പ് ഷെഡ്ഡിന്റെ 
നിർമ്മാണം - രൂപ 3,00,000 
ടി വാളക്കാട് സെക്ഷനിൽ ചീച്ചിപ്പാറ 
ബഫർ ഭാഗത്ത് ഇരുമ്പ് നിർമ്മിത ക്യാമ്പ് 

ഷെഡ്ഡിന്റെ നിർമ്മാണം -രൂപ 3,00,000 
- ടി പൂച്ചിപ്പാറ സെക്ഷനിൽ ബഫർ 
ഭാഗത്ത് കൂമ്പനിൽ ഇരുമ്പ് നിർമ്മിത 
ക്യാമ്പ് ഷെഡിന്റെ നിർമ്മാണം 
രൂപ 3,00,000 
ടി നീലിക്കൽ സെക്ഷനിൽ പയ്യനെടം 
ക്യാമ്പ് ഷെഡ്ഡിന്റെ ചുറ്റും എലിഫന്റ് 
പൂഫ് ( ട ഞ്ചി തന്റെ നി ർ മ്മാ ണ - 
രൂപ് 2,00,000 
ടി ഭവാനി റെയിഞ്ചിൽ താഴെ തുടുക്കി 
യിൽ ഒരു ഇരുമ്പു നിർമ്മിത ക്യാമ്പ് 
ഷെഡിന്റെ നിർമ്മാണം - രൂപ 4,00,000 


7 ,500 


10 


5 , 000 


10 , 000 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 
കാലാവധി 1 മാസം. 


കേരള പൊതു മ രാ മത്ത് വകു പ്പിന്റെ നില വിലുള്ള 
ദർ ഘാ സു കളെ സംബ ന്ധിച്ച എല്ലാ നിബ ന്ധ ന കളും 
മേൽക്കാണിച്ച ജോലികൾക്ക് ബാധകമായിരിക്കും. ദർഘാസി 
നോടൊപ്പം 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ ഒപ്പു വച്ച് ഒരു 
പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും 
കാര ണ വശാൽ മേൽക്കാ ണിച്ച ജോലി ടെണ്ടറിൽ നിന്നും 
ഒഴിവാക്കുവാൻ വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടായി 
രിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വൈൽഡ് ലൈഫ് 
വാർഡന്റെ കാര്യാ ല യ ത്തിൽ പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതാണ്. 


3 Construction of Compound Wall for 

proposed Heritage Museum Road 
Rs. 3 ,96,000 

9 ,900 
Maintenance work for Vellakkatta - Atti 
| Road -Rs. 1, 49 ,000 

3 ,725 
Maintenance work for Chanthakunnu 

proposed Heritage Museum Road Rs.1,99,000 4,975 
6 Construction of Retaining Wall at 

Karimkoramanna River side for protection 
of Teak Plantation , Nilambur Range 
Rs. 6,00,000 

15,000 
Construction of Water Retention Structure 
-- Vazhikkadavu Range - Rs. 2 ,20 ,000 

5, 500 
Construction of Checkdam , Vazhikkadavu 
Range - Rs.1, 94 ,000 

4,850 
9 Fencing, Central Nursery - Rs.1,75,000 4375 

Construction of Multi Tier Lorry Stand , 
Central Nursery - Rs. 1 ,26,000 

3,150 
Construction of Movable Structure, Central 
Nursery - Rs. 1, 98,000 

4,950 
Cost of tender formsRs. 700 + ST + AST for Sl. Nos. 
- 1 , 6 and Rs. 400 + ST + AST for others . 

Period of Work — for Sl. Nos . 1 , 2 , 4 , 7 to 11 — 
- 3 months and for all others 4 months. 

Tender forms and other connected conditions can be 
obtained from the office of the undersigned on application 
in writing and on payment of the cost of the tender form 
either in cash or by Money Order (not refundable ) upto 
- 1 p . m . on 23 -1 - 2008 and will be received on the same day 

upto 3 p . m . The tender will open by the undersigned or 
- his dupute on the same day at 4 p . m . in the presence of 

the tenderers attending that time. In case due to some 
other reasons the proposed tenders of any work is not 
materialised on the scheduled date on 23 - 1 - 2008 , such 
tender will be accepted at the same time on 30 - 1 - 2008 
such tender will be opened at 4 p. m . on the same day. If 
the due date happens to be a holiday, the tender form 
will be renewed on the next day at the same time. 

Tender form are not transferable . The EMD noted 
against each works should be paid along with the tender 
form by Demand Draft (Cheque will not be acceptable) in 
favour of the undersigned payable at any Nationalised 
Bank at Nilambur. Incomplete tender or tender without 
EMD are liable to be rejected . The undersigned reserves 
the right to reject any tender without arraying any 
reasons and changes the estimate amount marginally 
thereof. All the conditions prevailing in the Kerala PWD 
tenders are applicable to this tender also . 

- കേരള ഗവർണ്ണർക്കു വേണ്ടി നിലമ്പൂർ നോർത്ത് 
ഡിവിഷന് കീഴിലുള്ള നിലമ്പൂർ, വഴിക്കടവ്, സെൻട്രൽ 
നഴ്സറി റെയിഞ്ചുകളിൽ താഴെ വിവരിച്ച് പ്രകാരമുള്ള 
പ്രവൃത്തികൾക്ക് 23 - 1- 2008 പകൽ 3 മണിക്ക് മുൻപായി ഈ 
ഓഫീസിൽ കിട്ടത്തക്കവണ്ണം " സി ക്ലാസും അതിന് മുകളിലും 

യോഗ്യതയുള്ള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള പ്രത്യേകം 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


( Sd.) 
Wildlife Warden . 


Mannarkkad . 


NILAMBUR NORTH DIVISION 

TENDER NOTICE 
No. D -155/2008. 

5th January 2008. 
Sealed competitive tenders superscribing the name of 
the works are invited by the undersigned for and on 
behalf of the Governor of Kerala of and above from the 
" C class registered contractor for the following works. 
Name of Work and 

EMD 
No . Estimate Amount 

Rs. 
(2 ) 

( 3 ) 
1 Construction of Type III quarters at 

Aruvacode, Nilambur Range --Rs. 6,98,000 17,450 
2 Construction of Campshed at Munderi, 
Vazhikkadavu Range -Rs. 1 , 74 , 000 

4,350 


SI. 


(1 ) 


പട്ടിക 


കമ 
നമ്പർ 


പ്രവർത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
- രൂപ 


ഇല്ലാത്തതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. നിരതദ്രവ്യം 
ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും നിലമ്പൂർ 
നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേർക്ക് 
മാറ്റാവുന്ന ഡിമാന്റ് ഡാഫ്റ്റ് ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിന്റെ 
ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. കൂടുതൽ വിരങ്ങൾ ഈ ഓഫീസിലോ 
ബന്ധപ്പെട്ട റെയിഞ്ച് ഓഫീസുകളിലോ അന്വേഷിച്ചാൽ 
അറിയാവുന്നതാണ്. 


Nilambur North Division . 


(Sd.) 
Divisional Forest Officer. 


അരുവാക്കോട് ടൈപ്പ് III ക്വാർട്ടേഴ്സ് സ് 
നിർ മ്മാ ണ - നിലമ്പൂ ർ ഇ യി അഞ്ച് - 
രൂപ 6,98,000 

17,450 
2 മുണ്ടേരിയിൽ ക്യാമ്പ് ഷെഡ് നിർമ്മാണം 
വഴിക്കടവ് മ യി ഞ്ച് - രൂപ 1,74, 000 

4 , 350 
3 നിർദ്ദിഷ്ട ഹെറിറ്റേജ് മ്യൂസിയം റോഡിന് 

കോമ്പൗണ്ട്വാൾ നിർമ്മാണം -രൂപ 3,96,000 9 ,900 
അട്ടി-വെള്ളക്കട്ട റോഡ് അറ്റകുറ്റപ്പണികൾ 
രൂപ 1,49,000 

3,725 
ചന്തകുന്ന്- നിർദ്ദിഷ്ട ഹെറിറ്റേജ്മ്യൂസിയം 
- റോഡ് അറ്റകുറ്റപ്പണികൾ -രൂപ 1,99,000 

4 , 975 
കരിങ്കോരമണ്ണ തേക്ക് തോട്ടഭാഗത്ത് റിവർ 

സൈഡ് റീറ്റെയ്നിംഗ്വാൾ നിർമ്മാണം - 
രൂപ 6,00 ,000 

15 , 000 
7 വാട്ടർ റീ - ടെൻഷൻ ട്രെക്ച്ചർ - രൂപ 2,20 ,000 5 , 500 
8 ചെക്ക്ഡാം- വഴിക്കടവ് റെയിഞ്ച് രൂപ 1,94,000 4 ,850 
9 ഫെൻസിംഗ് സെൻട്രൽ നഴ്സറി റെയിഞ്ച് - 
രൂപ 1,75,000 

4 , 375 
മൾട്ടി ടയർ ലോറി സ്റ്റാന്റ്- സെൻട്രൽ 
നഴ്സറി റെയിഞ്ച് രൂപ 1,26,000 

- 3 , 150 
മൂ വ ബി ൾ സടക് ച്ചർ- ൻ ട ൽ 
നഴ്സറി റെയിഞ്ച് രൂപ 1,98 ,000 

4 ,950 
ടെണ്ടർ ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- നും 6 - നും 
രൂപ 700 + വി . നി . + അ . വി . നി ., മറ്റുള്ളവയ് ക്ക് രൂപ 
400+ വി . നി . + അ . വി. നി . 

| പ്രവർത്തിയുടെ കാലാവധി ക്രമനമ്പർ 1, 2 , 4, 7 മുതൽ 
11 വരെ 3 മാസം. മറ്റുള്ളവയ്ക്ക് 4 മാസം. 


- ദർഘാസ് ഫോറങ്ങൾ 23 - 1 - 2008 പകൽ 3 മണിവരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് 
അ പ്പോൾ ഹാജരുള്ള കരാറുകാരുടെ മുൻപിൽ വച്ച് 
തുറക്കുന്നതുമായിരിക്കും. ദർഘാസിനോടൊപ്പം അതാതു 
പ്രവൃത്തികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യവും 50 രൂപ 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും അടക്കം ചെയ്യേണ്ടതാണ്. 

ദർഘാസ് സ്വീകരിക്കുന്നതിനും ആയത് നിരാകരിക്കു 
ന്നതിനുമുള്ള അധികാരം നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. ഏതെങ്കിലും 
കാരണവശാൽ ഏതെങ്കിലും ദർഘാസുകൾ 23 - 1- 2008 - ന് 
നടക്കാതെ വന്നാൽ പ്രസ്തുത പ്രവൃത്തിയുടെ ദർഘാസുകൾ 
30 - 1 - 2008 - ന് ഉച്ചകഴിഞ്ഞ് 3 മണി വരെ സ്വീകരിക്കുന്നതും 
അന്നേദിവസം ഉച്ച കഴിഞ്ഞ് 4 മണിക്ക്തുറക്കുന്നതുമായിരിക്കും. 
മുകളിൽ പറഞ്ഞിരിക്കുന്ന തീയതി ഒരു പൊതുഅവധിയായി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽ 
പറഞ്ഞ സമയങ്ങളിൽ ദർഘാസ് സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമായിരിക്കും. 

പൊതുമരാമത്ത് വകുപ്പിന്റെ അംഗീകാരമുള്ള കരാറുകാർ 
രേഖാമൂലമുള്ള അപേക്ഷയോടൊപ്പം ടെണ്ടർ ഫോറത്തിന്റെ 
വില രൊക്കം പണമായോ മണിയോർഡർ ആയോ ഒടുക്കിയാൽ 
ദർഘാസ് ഫോറങ്ങളും മറ്റും 23 - 1- 2008 ഉച്ചയ്ക്ക് 1 മണിവരെ 
നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന് അടച്ച തുക 
യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. ദർഘാസ് 
പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു . 
ആവശ്യമായ നിരതദ്രവ്യം വയ്ക്കാത്തതും 50 രൂപ വിലയുള്ള 
കേരള സർക്കാർ മുദ്രപ്പത്രത്തിൽ നിശ്ചിത പ്രാഥമിക ഉടമ്പടി 


നോർത്ത് വയനാട് ഡിവിഷൻ 

ദർഘാസ് പരസ്യം 
നമ്പർ ഡി - 7993 / 2007. 

- 2007 ഡിസംബർ 22. 
- നോർത്ത് വയനാട് ഫോറസ്ട്രി ഡിവിഷന്റെ പരിധിയിൽ 
വരുന്ന താഴെ പട്ടികയിൽ വിവരിക്കപ്പെടുന്ന ജോലി ചെയ്യുന്ന 
തിനായി 2008 ജനുവരി മാസം 21 -ാം തീയതി പകൽ 3 മണി 
വരെ നിശ്ചിത യോഗ്യതയുള്ള കരാറുകാരിൽനിന്നും മത്സരാ 
ടിസ്ഥാനത്തിലുള്ളതും പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ളതുമായ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു. 
ദർഘാസ് ഫോറങ്ങൾ നിശ്ചിത വിലയ്ക്ക്അന്നേദിവസം 
ഉച്ചയ്ക്ക് 1 മണി വരെ നോർത്ത് വയനാട് ഡിവിഷണൽ 

ഫോറസ്റ്റാ ഫീസിൽ നിന്നും ലഭിക്കുന്ന താ ണ് . അംഗീകൃത 
കരാറുകാരെന്ന് തെളിയിക്കുന്ന രേഖ അസ്സൽ ഹാജരാക്കി 
ബോദ്ധ്യപ്പെടുത്തിയതിന് ശേഷമേ ദർഘാസ് ഫോറങ്ങൾ 
നൽകുകയുള്ളൂ. ടെണ്ടർ ഫോറത്തിന് ഒടുക്കിയ വില ഒരു 
കാരണവശാലും മടക്കിത്തരുന്നതല്ല. 

- ദർഘാസ് ഫോറങ്ങൾ ദർഘാസ് ദിവസം 3 മണി വരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3. 30 - ന് അപ്പോൾ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യ ത്തിൽ ഡിവിഷണൽ 

ഫോറ സ്റ്റാ ഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ ദർഘാസുകൾ തുറക്കുന്നതും കുറഞ്ഞ തുക 
വാഗ്ദാനം ചെയ്യുന്ന കരാറുകാരന് ടെണ്ടർ താൽക്കാലികമായി 
അനുവദിക്കുന്നതുമാണ്. ദർഘാസിനൊപ്പം നിശ്ചയിച്ചിട്ടുള്ള 
നിരതദ്രവ്യം ഒടുക്കിയതിന്റെ രേഖകളും അടക്കം ചെയ്യേണ്ടതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും 
ഉളള അധികാരം ഡിവിഷണൽ ഫോറസ്റ് ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. നിശ്ചിത സമയത്തിനുശേഷം ദർഘാസ് 
ഫോറ ങ്ങൾ വിൽക്ക പ്പെ ടു ന്നതോ പൂരിപ്പിച്ച ദർഘാസ് 
ഫോറങ്ങൾ സ്വീകരിക്കപ്പെടുന്നതോ അല്ല. പ്രവൃത്തി അനുവദിച്ചു 
കിട്ടുന്ന കരാറുകാരൻ ഉടമ്പടി തീയതിമുതൽ 1 മാസത്തി 
നുള്ളിൽ പ്രസ്തുത ജോലികൾ പൂർത്തീകരിക്കേണ്ടതാണ്. 
ഏതെങ്കിലും കാരണവശാൽ മേൽപ്പറഞ്ഞ ദിവസം ടെണ്ടർ 
നടക്കാതെ വന്നാൽ തൊട്ടടുത്ത പ്രവർത്തിദിവസം അതേ 
സമയത്തും സ്ഥലത്തും ടെണ്ടർ നടത്തപ്പെടുന്നതാണ്. 

Name of work — Construction of solar power fencing 
3.6 K . m . 

Location — Varayal to 38th Mile. ( Varayal in Peria 
Range) 

Estimate amount - Rs. 3 ,72 ,770 
EMD - Rs. 9, 500 
Cost of tender form - Rs. 400 + VAT. 
Qualification Previous experience in similar work . 


നോർത്ത് വയനാട് 
ഡിവിഷൻ, മാനന്തവാടി. 


- (ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


Gaz . No. 3 /2008 /DTP ( Forest ) 


